( 1 : 


Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി, നമ്പർ 
KLTV ( N )/12 /2009- 2011 


രി 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 
- വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


- No. - 


7th April 2009 
2009 ഏപ്രിൽ 1 
17th Chaithra 1931 
1931 ചൈതം11 


1931 


നമ്പർ 14 


നമ്പർ 


PART III 
Public Works Department 


ലപ്പരസ്യം 
(നമ്പർ-5, തീയതി3-3-2008] 
നമ്പർ A3-1702009 . 

2009 മാർച്ച 9 . 
- പൊതുമരാമത്ത് വിഭാഗം അ സി സ റ ൻ 0 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റോഡ്സ് സബ് 
ഡിവിഷൻ, മൂവാറ്റുപുഴ ആഫീസിന്റെ അധികാര 
പരിധിയിലുള്ള രാമമംഗലം- തൊടുപുഴ റോഡിലെ 
കി , മ1, 18 ,000 മുതൽ 22, 000 വരെയുളള ഇരുവശത്തും 
നിൽക്കുന്നഉടമസ്ഥൻറ പേരിലും അതത് സർവ്വ 
നമ്പറുകളിലും പെട്ട് ചെറുതും വലുതുമായ മരങ്ങൾ 
അസിസ്ററൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരോ 
മേൽപ്പടി സ്ഥ ലത്തുവച്ച് 20- 4- 2009- ന് പകൽ 1 
മണിക്ക് പരസ്യമായി ലേലം ചെയ്തുകൊടുക്കുന്ന 
നാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻആഗ്രഹിക്കുന്നവർ 
ലലത്തിന് മുമ്പായി 5,000 രൂപ നിരത ദ്രവ്യം കെട്ടി 
വയക്കു ന്നതാണ് ലേലത്തിനുശേഷം ഏററവും കൂടുതൽ 
തുക വാഗ്ദാനംചെയ്യുന്ന ആളിന്റെ പേരിൽ ലേലം 
ഉറപ്പിക്കുന്നതും ലേലം പിടിക്കുന്ന ആൾ മുഴുവൻ 
തുകയും വില്പന നികുതിയുംഅപ്പാൾത്തന്നെ കെട്ടി 
വയക്കേണ്ടതാണ്. ലേലം ഉറച്ചു. ക്കുന്ന ഉത്തരവ 
കിട്ടിയാൽ | ( എം ) ദിവസത്തിനകം സ്വന്തം ചെലവിൽ 
മരം വെട്ടിമാററി നീക്കം ചെയ്യേണ്ടതാണ്. കൂടുതൽ 
വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസ 
ങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ എല്ലാ നിബന ധനകളും 
ഈ ലേലത്തിനും ബാധകമാണ്. 

- ഉടമസ "Lഥൻറ പേരും അതത് സർവ ന വരും 
താഴെ പറയും പ്രകാരമുള്ളതാണ്. 


1. Josep Varikkey- 960 , 3A4, 060313 . 
2 . Benny Cheriyan , 934, 2-10, 9342- (1 , 
- 3 . Any Kuriakose- 96317- 1, 9637-6 . 
4 . Mathai Iype-964;1- 7, 9641- 8, 964 ;2- 7, 

964 2- 8. . 
5 . Mathai Palily- 95215-fi. 

6 Itten Bhaskaran -938/ 10 -15 , 
- 7 . Joseph Saj1-9642- 9 . 
8 . George Paily-964, 3-15 , 

9 . Paily Ettiyavira 934 1, 134, 1-6 . 
10 . Jhon Mathai 933, 1- 9, 93311 -10 , 933,1-11 

9331- 13. 
11 . Mathai Chacko -933/ 1-12, in Arakuzha 
Village in the land acquired for the widening of 
| Rainamangalam Thodupuzha Road kt1, 18, 000 to 
22 /000 (Portion of Ernakulam Thekkady SH ) . 


- (ഒപ്പ് ) 
അസീസ്ററൻറ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ 
എഞ്ചിനീയറുടെകാര്യാലയം, എക്സിക്യൂട്ടീവ 
മുവാറ്റുപുഴ, 

എഞ്ചിനീയർ, 


